Government of Kerala 
കേരള സർക്കാർ 

2009 


Vപ 


Reg. No. രജി. നമ്പർ 
KL /TV( N )/12/2009- 2011 


ROVERNM 


യ 


- 


MENT OF 
न्याव अवत 


OF KERU 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LIV 


24th November 2009 
| 2009 നവംബർ 24 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


) 46 


വാല്യം 54 


നമ്പർ 


3rd Agrahayana 1931 
1931 അഗ്രഹായനം 3 


PART III 


Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ ഇഇ ( 2)- 644/ 2009. 

2009 സെപ്റ്റംബർ 8. 
കേരള ഗവർണ്ണർക്കുവേണ്ടി ആലപ്പുഴ തെക്കൻ മേഖലാ 
കൃ ഷി എക്സ് സികട്ടീവ് എഞ്ചിനീയർ താഴെപ്പറയുന്ന 
പ്രവർത്തിക്ക് നിശ്ചിത യോഗ്യതയുള്ള പൊതുമരാമത്തു വകു 
പ്പിലെ അംഗീകൃത കരാറുകാരിൽ നിന്നും മത്സരസ്വഭാവമുള്ള 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവച്ച കവറുകളിൽ ദർഘാസു 
കൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസുകൾ 6 - 10 - 2009 പകൽ 3 
മണിവരെ സ്വീക രി ക്കു ന്നതും അന്നേ ദിവസം 
3 . 30 മണിക്ക് അപ്പോൾ സന്നിഹിതരായിട്ടുള്ള ദർഘാ സു 
കാരുടെയോ അവരുടെ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 
തുറക്കുന്നതുമാണ്. 


കാരുടെയോ അവർ രേഖാമൂലം അധികാരപ്പെടുത്തുന്ന ഏജന്റു 
മാരുടെയോ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതുമാണ്. പ്രസ്തുത 
ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധി ദിവസമായാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽപ്പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതുമാണ്. 
പവ്യത്തികളെ സംബ ന് ധി ക്കുന്ന വി വ ര ങ്ങ ൾ താഴെ 
കൊടുത്തിരിക്കുന്നു. 
ക്രമ - പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
നമ്പർ അടങ്കൽത്തുകയും 

രൂപ് 
- 1 കഴക്കൂട്ടം ആർ. എ . റ്റി. റ്റി. സി. യിൽ ക്ളാസ് റൂം 

കെട്ടിടത്തിന്മുകളിലുളള സെമി പെർമനെന്റ് 
ഷെഡിന്റെ നവീകരണവും ലൈബ്രറി ഹാൾ 

ആയുള്ളപുനഃക്രമീകരണവും - രൂപ 3,60 ,000 9,000 
- 2 പാറോട്ടുകോണം പി. റ്റി . ലാബിന്റെ നവീകര 

ണവും പ്രത്യേക അറ്റകുറ്റപ്പണികളും രൂപ് 
1, 65,000 

4 , 150 
കഴക്കൂട്ടം തെങ്ങ് ഉല്പാദന കേന്ദ്രത്തിൽ 
രണ്ട് ജി . ഐ . ഗേറ്റ് നിർമ്മാണം - രൂപ 
71,000 

2 ,000 


- കേരള ഗവർണ്ണർക്കുവേണ്ടി തിരുവനന്തപുരം അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ( ക്യ ഷി ), താഴെ പറയുന്ന 
പ്രവൃത്തികൾക്ക് നിശ്ചിത യോഗ്യതയുള്ള അംഗീകൃത കരാറുകാരിൽ 
നിന്നും മൽസര സ്വഭാ വമുള്ള ദർഘാ സു കൾ മുദ്രവച്ച 
കവറു ക ളിൽ ക്ഷണിച്ചു കൊ ള്ളു ന്നു . കവറിന്റെപുറത്ത് 
പ്രവൃത്തിയുടെ പേര് എഴുതിയിരിക്കേണ്ടതാണ്. ദർഘാസുകൾ 
3 - 12 - 2009 വൈകുന്നേരം 3 മണിവരെ ഈ ഓഫീസിൽ 
സ്വീകരിക്കുന്നതും അന്നേ ദിവസം 3.30 - ന് ഹാജരുളള കരാറു 
Gaz. No. 46 /2009/DTP (Agriculture ). 


152 


KERALA GAZETTE 


[PART III 


- ദർഘാസ് ഫോറത്തിന്റെ വില കമനമ്പർ 1- ന് രൂപ വിൽപ്പന നികുതിയും നിരതദ്രവ്യം 10,000 രൂപയും ആയിരിക്കും 
750 + വി. നി., കമനമ്പർ 2 - നും 3 - നും രൂപ 400 + വി. നി. 

ടെണ്ടർ ഫോറത്തിന്റെ വില മടക്കി നൽകുന്നതല്ല . ഫോറങ്ങൾ 

നവംബർ 30 - ന് 11 മണിവരെ ഫാം ആഫീസിൽ നിന്ന് 
പ്രവർത്തി തീർക്കുന്ന കാലാവധി 3 മാസം. 

ലഭിക്കുന്നതായിരിക്കും. 
- ദർഘാസ് പ്രമാണം തിരുവനന്തപുരം വെള്ളായണിയിലുള്ള - 3. മുദ്രവച്ച കവറിനു പുറത്ത് “ബയോഗ്യാസ് 
അ സി സ്റ്റന്റ് എക് സി ക ട്ടീവ് എഞ്ചി നീ യർ (കൃഷി) പ്ലാന്റിനുള്ള ടെണ്ടർ എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. 
കാര്യാലയത്തിൽ നിന്നും ദർഘാസ് ദിവസം ഒരു മണി വരെ 
ലഭിക്കു ന്ന താ ണ് . ദർഘാസ് പ്രമാണങ്ങൾ ആവശ്യപ്പെട്ടു 

4 . ടെണ്ടർ ദിവസം അവധിയായാൽ അടുത്ത 
കൊണ്ടു ളള അപേക്ഷ സമർപ്പിക്കേ ണ്ടതും നിശ്ചിത തുക 

| പ്രവർത്തി ദിവസം ടെണ്ടർ നടത്തുന്നതായിരിക്കും. 
വില്പന നികുതിയടക്കം ഈ ഓഫീസിൽ അടച്ച് രസീത് 

5 . സർക്കാരിന്റെ എല്ലാ ടെണ്ടർ നിബ ന്ധ ന കളും 
വാങ്ങേ ണ്ട തുമാണ്. ദർഘാസ് പ്രമാണത്തിന്റെ അധിക 

ഇതിനും ബാധകമായിരിക്കും. 
പകർപ്പിന് വില്പന നികുതിയടക്കം പ്രത്യേകവില അടയ്ക്കേണ്ട 
താണ്. ദർഘാസ് പ്രമാണത്തിന്റെ വില യാതൊരു കാരണ 
വശാലും മടക്കി കൊടുക്കു ന്ന തല്ല . ദർഘാസ് പ്രമാണം 

കരിമ്പ് വിത്തുല്പാദന കേന്ദ്രം, 

(ഒപ്പ്) 
അംഗീകൃത കരാറുകാർക്ക് മാത്രം നൽകുന്നതും ആയത് 

കടക്കാട്, പന്തളം. 

കൃഷിഓഫീസർ. 
കൈമാറ്റം ചെയ്യാൻ പാടില്ലാ ത്ത തു മാ ണ് . അ സി സ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (കൃഷി), തിരുവനന്തപുരം എന്ന 
പേരിലടച്ച നിശ്ചിത തുകയുടെ ബാങ്ക് ഡാഫ്റ്റ് നിരതദ്രവ്യ 

പുനർ ലേല ദർഘാസ് പരസ്യം 
മായി ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. നിശ്ചിത നിര 
ത്രദ്രവ്യമില്ലാത്തതും താമസിച്ച് ലഭിക്കുന്നതുമായ ദർഘാസുകൾ നമ്പർ എ ഇ ( 2 ) - 1505 / 2005. 

2009 നവംബർ 3. 
നിരസിക്കുന്നതാണ്. ദർഘാസിനോടൊപ്പം 50 രൂപ മുദ്രപത 

- കേരള ഗവർണ്ണർക്കുവേണ്ടി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
ത്തിൽ പിലി മി നറി എഗ്രിമെന്റ് നിശ്ചിത ഫോറത്തിൽ 
സമർപ്പിക്കേണ്ടതാണ്. പൊതുമരാമത്ത് വകുപ്പിൽ ദർഘാ 

എഞ്ചി നീ യർ (അഗ്രി.) , ആലപ്പുഴ ആഫീസ് പരിസരത്ത് 
സിനെ സംബന്ധിച്ചുള്ള എല്ലാ നിബന്ധനകളും ഈ ദർഘാ 

സൂക്ഷിച്ചിരിക്കുന്ന കെ . എൽ. എ . 1268 ട്രാക്ടറും ട്രെയിലറും 
സിനും ബാധകമാണ്. 

2009 ഡിസംബർ മാസം 4 -ാം തീയതി പകൽ 3.30 മണിക്ക് പര 
സ്യമായി ക്വട്ടേഷൻ/ ലേല വ്യവസ്ഥയിൽ വിൽക്കുന്നതിനു 

വേണ്ടി ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 
കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 

- ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, 

അസിസ്റ്റന്റ് 

2009 ഡിസംബർ മാസം 4 -ാം തീയതി പകൽ 3 മണിവരെ 
വെള്ളായണി, 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ക്വട്ടേ ഷനുകൾ സ്വീകരിക്കു ന്നതാ ണ് . ക്വട്ടേഷനോടൊപ്പം 
തിരുവനന്തപുരം. 

(കൃഷി). 

നിരതദ്രവ്യം 1,000 രൂപയ്ക്കുളള ഡിമാന്റ് ഡ്രാഫ്റ്റ് അടക്കം 
ചെയ്തി രി ക്കണം. താമ സിച്ചുകിട്ടുന്ന ക്വട്ടേ ഷനും 

നിരതദ്രവ്യമില്ലാത്ത ക്വട്ടേഷനും നിരസിക്കുന്നതാണ്. മൂന്ന് 
ദർഘാസ് പരസ്യം 

മണി മുതൽ ലേലം വിളി ആരംഭിക്കുന്നതാണ്. ലേലത്തിൽ 
[ നമ്പർ 2 / 2009 ] 

പങ്കെടു ക്കു ന്ന വർ 1,000 രൂപ നിര ത ദ വ്യമായി കെട്ടി 
നമ്പർ എസ്. എഫ്. 31 / 09. 

2009 നവംബർ 9. വയ്ക്കേണ്ടതും തിരിച്ചറിയൽ തെളിയിക്കുന്നതിനായി ഇലക്ഷൻ 
-- പന്തളം, കടക്കാട് കരിമ്പ് വിത്തുല്പാദന കേന്ദ്രം ഫാമിൽ 

ഐഡന്റിറ്റി കാർഡോ മറ്റു സർക്കാർ രേഖകളോ ഇതോടൊപ്പം 
താഴെ വിവരിക്കുന്ന പ്രവർത്തികൾ ചെയ്യുന്നതിന് തയ്യാറുള്ള 

സമർപ്പിക്കേണ്ടതുമാണ് . തിരിച്ചറിയൽ രേഖകൾ സമർപ്പി 
അംഗീ ക ത ടേൺ കീ ഏജന്റുമാരിൽ നിന്ന് മൽ സര ക്കാ ത്ത വരെ ലേല ത്തിൽ പങ്കെ ടു പ്പി ക്കുന്ന ത ല്ല . ലേ 
സ്വഭാവമുളള ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

നടപടികൾ പൂർത്തിയായി കഴിഞ്ഞതിനുശേഷം മാത്രമേ 

നിരതദ്രവ്യവും തിരിച്ചറിയൽ കാർഡും മടക്കി നൽകുകയുള്ളു. 
- പ്രവൃത്തികൾ 
1. പ്രതിദിനം 500 കിലോഗ്രം സംസ്കരണ ശേഷിയുളള 

- ഏറ്റവും കൂടുതൽ തുക ലേലം വിളിക്കുകയോ ക്വട്ടേഷൻ 
ദീനബന്ധു മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം. 

- നല്കുകയോ ചെയ്തയാളിന്റെ പേരിൽ താല്ക്കാലികമായി 

വില്പന സ്ഥിരപ്പെടുത്തുന്നതാണ്. ബാക്കി തുകയും വില്പന 
2 . 5 കെ . വി . എ . ശേഷി യു ളള ശബ്ദ രഹിത 

നികു തിയും ലേലം സ്ഥിര പ്പെ ടുത്തി ഉത്ത രാവുകിട്ടി 
ബയോഗ്യാസ് വൈദ്യുതി ജനറേറ്ററും ഫാം കോമ്പൗ 

ഏഴു ദിവസത്തിനകം അടച്ച് വാഹനം സ്വന്തം ചെലവിൽ 
ണ്ടിൽ തെരുവ് വിളക്കുകളും ഫാം ആഫീസിലും ഡയറി 
യൂണിറ്റിലും വിളക്കുകളും സ്ഥാപിക്കൽ. 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ (അഗ്രി.) യുടെ 

അറി വോ ടു കൂടി നീക്കം ചെയ്യേണ്ട താ ണ് . വാഹനം 
3. 2 എച്ച്. പി. ശേഷിയുളള സ്ലറി പമ്പ് സ്ഥാപിക്കൽ. 

പരിശോധിക്കേണ്ടവർക്ക് 4 -12- 2009 വരെ പ്രവൃത്തിദിവസങ്ങളിൽ 
നിബന്ധനകൾ 

പരിശോധിക്കാവുന്നതാണ്. 
-- 1. ടെണ്ടറുകൾ 2009 നവംബർ 30 -ാം തീയതി 11.30 മണി 

ലേലം/ ക്വട്ടേഷൻ യാതൊരു കാരണവും കാണിക്കാതെ 
വരെ സ്വീക രി ക്കു ന്നതും അന്നേദിവസം 12 മണിക്ക് മാറ്റിവയ്ക്കുന്നതിനോ നിർത്തിവയ്ക്കുന്നതിനോ അസ്ഥിരപ്പെടു 
ഹാജരുളളവരുടെ സാന്നിദ്ധ്യത്തിൽ തുറക്കുന്നതും ഏറ്റവും ത്തുന്നതിനോ ഉള്ള അധികാരം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
കുറഞ്ഞ നിരക്കിലുള്ള ടെണ്ടർ പത്തനംതിട്ട പ്രിൻസിപ്പൽ എഞ്ചിനീയറിൽ (കൃഷി) നിക്ഷിപ്തമാണ്. സാധാരണ സർക്കാർ 
കൃഷി ആഫീസറുടെ അംഗീകാരത്തിന് വിധേയമായി ഉറപ്പിക്കു ലേലം/ ക്വട്ടേഷനുളള എല്ലാ നിയമങ്ങളും നിബന്ധനകളും 
ന്നതുമായിരിക്കും. 

ഇതിനും ബാധകമാണ്. 
- 2. ടെണ്ടർ ഫോറത്തിന്റെ വില 1, 500 രൂപയും 12.5 % 

- കൂടുതൽ വിവ ര ങ്ങ ൾക്ക് പ്രവൃത്തി ദിവ സ ങ്ങ ളിൽ 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറു (കൃഷി) മായി 
ബന്ധപ്പെടാവുന്നതാണ്. 

മതിപ്പുവില രൂപ 9,000. 


